Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


- 


सत्यमेव जयते 


GOVERNN 


കൾ 


രള സർക് 
NMENT OF 


രക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


22nd November 2011 
2011 നവംബർ 22 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 56 


നമ്പർ 


1st Agrahayana 1933 
1933 അഗ്രഹായനം 1 


PART III 
Health Services Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ സി3 - 11093/ 11 (1). 


| 2011 ഒക്ടോബർ 27. 


കാസർഗോഡ് ജില്ല യിലെ തിര ഞ്ഞ ടു ക്ക പ്പെട്ട 
സ്കൂളുകളിൽ സ്കൂൾആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ 
ഭാഗ മാ യി ( പദർശന ബോർ ഡു കൾ താഴെ പറയുന്ന 
്പെസിഫിക്കേഷൻ പ്രകാരം നിർമ്മിച്ചു നൽകുന്നതിന് മുദ്ര 
വെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇന വിവരം. 
ഡിപ്ലേ ബോർഡുകൾ 44 സ്കൂളുകളിൽ - 2 എണ്ണം 
വീതം. 
വലിപ്പം- 5X3 ഫീറ്റ്. 

പ്രിന്റിംഗ് തരം-വിനൈൽ കോട്ടഡ് ഷീറ്റ് വിത്ത് 
മെറ്റൽ ഫെയിം. 

- ബോർഡിൽ പിന്റ് ചെയ്യേണ്ട വാച ക ങ്ങ ളും , 
ചിത്രങ്ങളും പ്രത്യേക കോംപാക്ട് ഡിസ്കിൽ തരുന്നതാണ്. 
മേൽ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് അംഗീകൃത 
ഏജൻസികൾ വ്യക്തികളിൽ നിന്നും മത്സരസ്വഭാവമുള്ള മുദ്ര 
വെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടർ ഫോറം 
24 - 11 - 2011 വൈകുന്നേരം 3 മണി വരെ ജില്ലാ മെഡിക്കൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ടെൻഡറുകൾ 
25 - 11 - 2011 - നു ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതും, 
അന്നേ ദിവസം 3 മണിക്ക് ഹാജരായ വ്യക്തികളുടെ യോ 


അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ടെൻഡർ തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. ടെൻഡർ 
നൽകുന്ന കവറിനു പുറത്ത് “ ടെണ്ടർ നമ്പർ 
- സി 3/ 11093 / 2011 തീയതി 25-10-2011 സ്കൂ ൾ ആരോഗ്യ പദ്ധതി 
എന്ന് എഴുതി ജില്ലാ മെഡിക്കൽ ഓ ഫീ സർ 
(ആരോഗ്യം) കാഞ്ഞങ്ങാട്, ബല്ല. പി . ഒ . എന്ന വിലാസത്തിൽ 
മേൽ പറഞ്ഞ സമയത്തിനു മുൻപായി എത്തിക്കേണ്ടതാണ്. 
സമർപ്പിക്കുന്ന കവറിന് പുറത്ത് ടെണ്ടർകാരന്റെ പൂർണ്ണമായ 
മേൽ വി ലാസം ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . ടെണ്ട റു കൾ 
അംഗീ ക രി ക്കാനും, കാരണം കാണിക്കാതെ നിര സി 
ക്കുവാനുമുള്ള പരിപൂർണ്ണ അധികാരം ജില്ലാ മെഡിക്കൽ 
ഓ ഫീ സറിൽ നിക്ഷി പ ത മാ ണ് . ടെണ്ടർ സംബ ന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ കാഞ്ഞങ്ങാട് ചെമ്മട്ടംവയലിൽ പ്രവർത്തി 
ക്കുന്ന ആരോഗ്യ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ 
കാര്യാലയത്തിൽ നിന്നും ഓഫീസ് പ്രവർത്തി സമയത്ത് 
അറിയാവുന്നതാണ്. ടെണ്ടറിനോടൊപ്പം മൊത്തം തുകയുടെ 
2 .5 % തുക നിരതദ്രവ്യവും 50 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥ 
മിക കരാർ ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന 
പ്രവർത്തികൾ ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം പൂർത്തീകരി 
ക്കേ ണ്ടതും കൂടാതെ ദർഘാ സു കൾ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, 
(ആരോഗ്യം), കാഞ്ഞങ്ങാട്. 

- (ആരോഗ്യം). 


